O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Fisheries Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


1 


Fisheries Department 


പരസ്യം 


നമ്പർ സി -7106 2019 . 


2021 ഡിസംബർ 7 . 


കണ്ണൂർ ജില്ല , പയ്യന്നൂർ താലൂക്ക് മാടായി അംശം ദേശത്ത് ശ്രീമതി വഞ്ചിപുരയിൽ രാവതി 
എന്നവരുടെ പേരിൽ വാടിക്കൽ കടവ് -2 , പുളിക്കൻ കടവ് -2 എന്നിവിടങ്ങളിലായി 4 ഊന്നിവലകൾ 
പ്രവർത്തിപ്പിക്കുന്നതിന് മൽസ്യവകുപ്പ് അനുമതി നൽകിയിട്ടുള്ളതാണ് . ശ്രീമതി വഞ്ചിപുരയിൽ രാവതി 
9-6-2010 - ന് മരണപ്പെട്ട സാഹചര്യത്തിൽ പ്രസ്തുത ഊന്നിവലകളിൽ 2 എണ്ണത്തിന്റെ ( വാടിക്കൽ കടവ് -1 , 
പുളിക്കൻ കടവ് -1 ) രജിസ്ട്രേഷനും ലൈസൻസും 2010 - ലെ കേരള ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറും 
ആക്ട് ചട്ടങ്ങൾ പ്രകാരം തന്റെ പേരിലേക്ക് മാറ്റി അനുവദിക്കണമെന്ന് ശ്രീമതി വഞ്ചിപുരയിൽ രത്നാവതി 
എന്നവരുടെ മകനും അനന്തരാവകാശിയുമായ ശ്രീ . കടയ പറമ്പിൽ സുനിൽകുമാർ ബന്ധപ്പെട്ട രേഖകൾ 
സഹിതം ഈ ഓഫീസിൽ അപേക്ഷിക്കുകയും ആ യതി ന്മേൽ നടത്തി യ അ ന്വഷണത്തിൽ 
ശ്രീ . കടയപറമ്പിൽ സുനിൽകുമാറിന് മേൽപ്പറഞ്ഞ ഊന്നിവലകളുടെ ഉടമസ്ഥാവകാശം മാറ്റി നൽകുന്നതിന് 
അർഹനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് . 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ പരേതയായ വഞ്ചിപുരയിൽ രത്നാവതി എന്നവർക്ക് മൽസ്യവകുപ്പ് 
അനുവദിച്ച 4 ഊന്നിവലകളിൽ 2 എണ്ണം ( പുളിക്കൻകടവ് -1 , വാടിക്കൽകടവ് -1 ) പ്രവർത്തിപ്പിക്കുന്നതിനുള്ള 
അനുമതി ശ്രീ . കടയപറമ്പിൽ സുനിൽകുമാറിന് കൈമാറി നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . ആയതിന് 
ആർക്കെങ്കിലും ന്യായമായ ആക്ഷേപമോ നിർദ്ദേശമോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന 
ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 
തീയതിക്കുള്ളിൽ യാതൊരു വിധ ആക്ഷേപമോ നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരറിയിപ്പുകൂടാതെ മേൽപ്പറഞ്ഞ 2 ഊന്നിവലകളുടെ ( പുളിക്കൻകടവ് -1 , വാടിക്കൽകടവ് -1 ) അനുമതി 
കണ്ണൂർ ജില്ല , പയ്യന്നൂർ താലൂക്ക് മാടായി അംശം ദേശത്ത് താമസം ആയ ശ്രീ . കടയപറമ്പിൽ സുനിൽകുമാർ 
എന്നയാളുടെ പേർക്ക് അനുവദിച്ചുകൊടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 
കണ്ണൂർ . 


( ഒപ്പ് ) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


കെയിം നോട്ടീസ് 


[ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 72 ( 2 ) ചട്ടം 69 ( 2 ) പ്രകാരം ) 


നമ്പർ എഫ് . ഡി . ഒ . ( എച്ച്.ക്യു ) എഫ് ( സി . ഡബ്ല ) 110 ; 2019 . 


2021 ഫെബ്രുവരി 25 . 


• 


ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ( ഉത്തര മേഖല ) , 
കോഴിക്കോടിന്റെ 27-4-2019 - ലെ എഫ് -2014 ( 14 നമ്പർ ഉത്തരവ് പ്രകാരം മാടായി - കവ്വായി വനിത 
മൽസ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണസംഘം ക്ലിപ്തം നമ്പർ എഫ് ( സി . ഡബ്ല . ) 110 - ന്റെ 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററായി ഫിഷറീസ് ഡെവലപ്മെന്റ് ഓഫീസർ ( എച്ച് . ക്യു . ) , 
കണ്ണൂരിനെ നിയമിച്ചിട്ടുണ്ട് . ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ 
ആയതിന്റെ അവകാശം രേഖാമൂലവും എന്തെങ്കിലും സംഘത്തിൽ ഒടുക്കുവാനുണ്ടെങ്കിൽ ആയതും ഈ 
നോട്ടീസ് തീയതി മുതൽ 60 ദിവസത്തിനകം താഴെ ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മുമ്പാകെ 
സമർപ്പിക്കേണ്ടതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . ഇത്തരത്തിൽ എന്തെങ്കിലും അവകാശങ്ങൾ 
നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിച്ചില്ലായെങ്കിൽ ആർക്കും യാതൊരുവിധ അവകാശവും ഇല്ലായെന്ന 
നിഗമനത്തിൽ നിയമപ്രകാരമുള്ള മേൽ നടപടികൾ തുടരുന്നതാണെന്ന് ഇതിനാൽ സംഘാംഗങ്ങളെയും 
സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെയും അറിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 
കണ്ണൂർ . 


( ഒപ്പ് ) 

ലിക്വിഡേറ്റർ 
ഫിഷറീസ് ഡെവലപ്മെന്റ് ഓഫീസർ ( എച്ച് . ക്യൂ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.11 ( 4:41:31 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


